Government of Kerala 
കേരള സർക്കാർ 

2008 


Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2006 - 2008 


GOVERU 


| 


Sരം 


SRNMENT 


KERALA 


न्यव अवत 


OF KER 
जपनर 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 53 


23rd December 2008 
2008 ഡിസംബർ 23 
2nd Pousha 1930 
| 1930 പൌഷം 2 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


മൂവാറ്റുപുഴ നഗരസഭ 


മേഖലാ വിഭജനം 


വിജ്ഞാപനം 


( എ ) പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന വാർഡുകൾ - 

വാർഡ് 8, 19 മുഴുവനായും 4, 7, 9, 21, 15, 16 , 18, 20 , 12 , 
13 ഭാഗികമായി. 


[ 1994- ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ 231(2), 232 

എന്നീ വകുപ്പുകൾ പ്രകാരം) 


( ബി ) ദ്വിതീയ സോൺ - വാർഡ് 2, 3, 6, 7, 9, 11, 12 , 13, 15, 

16, 17 , 18, 20, 21 , 22, 23, 24, 25 ഭാഗികമായി 


നമ്പർ ആർ 4 - 7049 / 2007 . 


2008 ജനുവരി 19 . 


( സി ) തൃതീയ സോൺ - വാർഡ് 1 - 5 , 10 , 14 വാർഡുകൾ 

മുഴുവനായും 2, 3, 6, 11, 12 , 13 , 17 , 22 , 24 , 25 എന്നീ 
വാർഡു കൾ ഭാഗിക മായും, സോൺ 1, 2 
എന്നിവയിൽ ഉൾപ്പെടാത്ത നഗരസഭയിലെ മറ്റു ഭാഗങ്ങ 
ളും . 


കേരള സർക്കാരിന്റെ 23 - 6 - 07 - ലെ ജി . ഒ.( എം . എസ്.) 
166 / 07 / തസ്വഭവ നമ്പർ ഉത്ത ര വിന്റെ അടിസ്ഥാ ന ത്തിൽ 
മൂവാറ്റുപുഴ നഗരസഭാ പ്രദേശത്തെ കെട്ടിടങ്ങളുടെ നികുതി 
( വസ്തു നികു തി ) 1- 4 - 2007 മുതൽ പരിഷ്കരിക്കുന്നതിന് 
മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിൽ 26- 12 -2007 - ലെ ഒന്നാം 
നമ്പർ പ്രകാരം തീരു മാ നിച്ചി രി ക്കു ന്നു . ആ യ തി നാൽ 
മുനിസിപ്പാലിറ്റിയിലെ 25 വാർഡുകളെ 3 മേഖലകളായും 
നഗരപ്രദേശത്തെ റോഡുകളെ 3 തരമായും നിശ്ചയിച്ചും ഓരോ 
മേഖലയിലും ഉൾപ്പെടുന്ന കെട്ടിടങ്ങളുടെ തരംതിരിവനുസരിച്ച് 
ഒരു ചതു രശ്ര മീറ്ററിനുള്ള നികുതി നിരക്കു കൾ താഴെ 
പറയുന്ന വിധത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു . 


റോഡുകളുടെ തരംതിരിവും പ്രാഥമിക , ദ്വിതീയ , തൃതീയ 
സോണുകളുടെ അതിർ ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങളും 
മുനിസിപ്പൽ ഓഫീസിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. 


1. വാസഗൃഹങ്ങൾ : ആദ്യ വർഷം ച . മീറ്ററിന് 8 രൂപ നിരക്ക്, 
രണ്ടാം വർഷം മുതൽ ച . മീറ്ററിന് 15 രൂപ നിരക്ക്. 


- മേൽപ്പറഞ്ഞ വിധ ത്തിൽ വസ്തു നികുതി 
പുനർ നിർണ്ണയം ചെയ്യുന്നതു സംബന്ധിച്ച് ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോഉള്ളവർ ആയത് ഈ വിജ്ഞാപന തീയതി 
മുതൽ 30 ദിവസത്തിനകം മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിക്ക് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 


2. വ്യവ സായ ആവശ്യ ത്തി നാ യുള്ള കെട്ടിട ങ്ങ ൾ - 

ച . മീറ്ററിന് 15 രൂപ നിരക്ക്. 


3. വാണിജ്യ ( കച്ചവട) ആവശ്യത്തിനായുള്ള കെട്ടിടങ്ങൾക്ക് - 

ച . മീറ്ററിന് 100 രൂപ നിരക്ക്. 


നഗരസഭ, 
മൂവാറ്റുപുഴ. 


(ഒപ്പ്) 
സെക്രട്ടറി. 


